O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 01 
Tuesday , 01th February 2022 


1197 മകരം 18 


1943 മാഘം 12 


18th Makaram 1197 


12th Magha 1943 


വാല്യം 11 


നമ്പർ 


5 


Vol . XI 


No. 


Part III 


Police Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


01th February 2022 


KERALA GAZETTE 


3 


കാരണം കാണിക്കൽ നോട്ടീസ് 


നമ്പർ എച്ച്2-22 / PR / 2020 / K . 


2021 ജൂൺ 8 . 


വിഷയം : -അച്ചടക്ക നടപടി- ശ്രീ . സജി മാത്യു ( PEN : 169444 ) CPO K 6325 - ന് എതിരെയുള്ളത് 

വാ ച്യാ ന്വേഷണം തീർപ്പ് കല് പി ക്കു ന്നതി ലേക്ക് കാരണം കാണിക്കൽ നോട്ടീസ് 
നൽകുന്നത് സംബന്ധിച്ച് : 


സൂചന :-( 1 ) 3-8-2020 -ാം തീയതിയിലെ No. DHQ / 233720 / AC / K നമ്പരായി അസിസ്റ്റന്റ് കമാണ്ടന്റ് 

കോട്ടയത്തിന്റെ റിപ്പോർട്ട് . 


( 2 ) ഈ ഓഫീസിലെ A5 ( a ) 43697/2020 നമ്പർ ഫയൽ . 


( 3 ) G , 0. ( Rt ) No. 260 / 2005 / Home dated 28-1-2005 , 


( 4 ) G , 0 , ( Rt . ) No. 1389 / 2010 / Home dated 20-4-2010 . 


( 5 ) Order No. E6-45285 / 2015 / PHQ dated 21-4-2015 . 


( 6 ) 27-10-2020 -ാം തീയതിയിലെ H2-44914 / 2020 / K നമ്പർ ഉത്തരവ് . 


( 7 ) 26-4-2021 -ാം തീയതി 218 / PR - 1 / 2020 / PKNM നമ്പരായി പോലീസ് ഇൻസ്പെക്ടർ പൊൻകുന്നം 

സമർപ്പിച്ച പി . ആർ . മിനിട്സും അനുബന്ധരേഖകളും . 


പകാരം 


5 


ശ്രീ . സജി മാത്യു , CPO K 6325 എന്ന നിങ്ങൾ കോട്ടയം ഡി എച്ച് ക്യൂ - വിൽ പ്രവർത്തിയെടുത്ത് 
വരവേ , സമർപ്പിച്ചിരുന്ന അപേക്ഷ പ്രകാരം നിങ്ങൾക്ക് വിദേശത്ത് ജോലി നോക്കുന്നതിനുവേണ്ടി സൂചന 
( 3 ) ഉത്തരവ് 

വർ ഷത്ത ശൂന്യവേത നാ വധി അ നു വാദിച്ചി രു ന്നതും നിങ്ങൾ 
23 -3 -2005 -ാം തീയതി മുതൽ ടി അവധിയിൽ പ്രവേശിച്ചി രു ന്നതു മാണെ ന്നും തുടർന്ന് നിങ്ങൾ 
സമർപ്പിച്ചിരുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ സൂചന ( 4 ) ഉത്തരവ് പ്രകാരം ടി അവധി 5 
വർഷത്തേക്ക് കൂടി നീട്ടി അനുവദിച്ചിട്ടുള്ളതും ആണെന്നും പിന്നീട് നിങ്ങൾ വീണ്ടും സമർപ്പിച്ചിരുന്ന 
അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ സൂചന ( 5 ) ഉത്തരവ് പ്രകാരം ടി അവധി 5 വർഷത്തേക്ക് ഒരിക്കൽ 
കൂടി നീട്ടി അനുവദിച്ചിട്ടുള്ളതുമാണെന്നും ഇപ്രകാരം അനുവദിച്ചിരുന്ന ശൂന്യവേതനാവധിക്കുശേഷം 
23-3-2020 -ാം തീയതി നിങ്ങൾ സേവനത്തിൽ തിരികെ ഹാജരാകേണ്ടതായിരുന്നുവെന്നും എന്നാൽ 
നിങ്ങൾ നാളിതു വരെ സേവനത്തിൽ ഹാജരാകാതെ അനധികൃത മായി സേവ ന ത്തിൽ നിന്നും 
വിട്ടു നിൽക്കു ക യാണ് എന്നും മറ്റും സൂചന ഫ യ ലിലും മറ്റു അ നു ബന്ധ രേഖ ക ളിലും 
പരാമർശിച്ചിരിക്കുന്നു . 

സൂചന ഫയലും അനുബന്ധ രേഖകളും ഞാൻ സസൂക്ഷ്മം പരിശോധിച്ചിരുന്നു . അച്ചടക്കം 
പരമപ്രധാനമായ പോലീസ് സേനയിലെ ഉത്തരവാദപ്പെട്ട ഒരു പോലീസ് ഉദ്യോസ്ഥനായ CPO 6325 
ശീ . സജി മാത്യുവിന്റെ മേപ്പടി പ്രവർത്തി അ തീ വ ഗു രു ത ര മാ യ 

അച്ച ട ത ല ഘ നവും 
പെരുമാറ്റദൂഷ്യവുമാണെന്നും നിങ്ങൾ മേലധികാരികളുടെ ഉത്തരവിനെ തീർത്തും അവഗണിച്ചിട്ടുള്ളതു 
മാണെന്നും എനിക്ക് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ 1958 - ലെ കേരളാ പോലീസ് 
വകുപ്പ് അന്വേഷണ വിചാരണയും ശിക്ഷയും അപ്പീലും സംബന്ധിച്ച നിയമത്തിലെ ആറാം വകുപ്പ് 
പ്രകാരം നിങ്ങൾക്കെതിരായ മേൽപ്പടി ആരോപണങ്ങളിന്മേൽ വിശദ മായ ഒരു വാച്യാന്വേഷണം 
നടത്തി ശിക്ഷാനടപടി കുറിപ്പുകൾ സമർപ്പിക്കുന്നതിന് ടി നിയമത്തിലെ 8 ( i ) ( i ) വകുപ്പ് അനുസരിച്ച് 
പൊൻകുന്നം ഇൻസ്പെക്ടർ എസ് . എച്ച് . ഓ - യെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സൂചന ( 6 ) പ്രകാരം 
ഉത്തരവായിരുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4 


KERALA GAZETTE 


Part III 


അന്വേഷണം പൂർത്തീകരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ സൂചന ( 7 ) പ്രകാരം പി . ആർ . മിനിട്സ് 
സമർപ്പിച്ചിട്ടുള്ളതാണ് . ആയത് ഞാൻ വിശദമായി പരിശോധിച്ചു . നിങ്ങൾക്ക് എതിരെയുള്ള ആരോപണം 
തെളിവിൽ വരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പി . ആർ . മിനിട്സിൽ നിഗമനം ചെയ്തിരിക്കുന്നു . 
അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു . നിങ്ങൾക്കെതിരെ 
തെളിവിൽ വന്നിട്ടുള്ള കുറ്റത്തിന് ശിക്ഷയായി 23-3-2020 -ാം തീയതി മുതൽ നിങ്ങളെ സർവീസിൽനിന്നും 
നീക്കം ചെയ്യുന്നതിന് ( Removal from service ) ഞാൻ സോപാധികമായി തീരുമാനിക്കുന്നു . എന്റെ 
സോപാധിക തീരുമാനം സ്ഥിര പ്പെടുത്താതെ യി രിക്കു വാൻ മതിയായ കാരണങ്ങൾ എന്തെങ്കിലും 
നിങ്ങൾക്ക് ബോധിപ്പിക്കു വാനുണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് കൈപ്പറ്റി 15 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് . നിശ്ചിത സമയ പരിധിയ്ക്കുള്ളിൽ നിങ്ങളിൽ 
നിന്നും സമാധാനം ലഭിക്കാത്ത പക്ഷം മേപ്പടി തീരുമാനത്തിൽ നിങ്ങൾക്ക് ആക്ഷേപം ഒന്നും തന്നെയില്ല 
എന്ന നിഗമനത്തിൽ ആയത് സ്ഥിരപ്പെടുത്തി ഉത്തരവാകുന്നതായിരിക്കും . 


ജില്ലാ പോലീസ് ആഫീസറുടെ 
കാര്യാലയം , 


ശില്പാ ദ്യാവയ്യ ഐ . പി . എസ് , 
ജില്ലാ പോലീസ് മേധാവി . 


കോട്ടയം . 


596 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


01th February 2022 


KERALA GAZETTE 


5 


ലേല പരസ്യം 


നമ്പർ ഇ2-33457 / 2021 | W. 

2022 ജനുവരി 17 . 
വയനാട് ജില്ലാ സായുധസേനാ ക്യാമ്പിൽ സൂക്ഷിച്ചിട്ടുള്ളതും 1-4-2020 മുതൽ 31-3-2021 വരെയുള്ള 
കാല യളവിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങളിൽ നിന്നും മാറ്റിയതും , ഉപയോഗ യോഗ്യ 
മല്ലാത്തതുമായ താഴെ വിവരിക്കുന്ന വസ്തുക്കൾ M / S MSTC , Ltd. -ന്റെ ഓൺലൈൻ വെബ്സൈറ്റ് 
ആയ www.mstcecommerce.com മുഖേന 9-2-2022 തീയതി 11 മണി മുതൽ 4.30 മണി വരെ യുള്ള 
സമയത്ത് ഓൺലൈൻ വഴി ലേലം ചെയ്യുന്നതിന് ( e - auction ) തീരുമാനിച്ചിരിക്കുന്നു . ലേലത്തിൽ 
പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ പ്രസ്തുത ഓൺലൈൻ വെബ്സൈറ്റിൽ M / s MSTC , Ltd.- ന്റെ 
നിബന്ധനകൾക്ക് വിധേയമായി BUYER ആയി പേര് രജിസ്റ്റർ ചെയ്ത് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ് . 


- o 


Sl . No. 


Items 


Nos . 


GST 


1 


Spare Parts Items 


55 Nos . 


2 


Waste Oil 


705 Ltrs . 


3 


26 Nos . 


4 


57 Nos . 


5 


4 Nos . 


6 


2 Nos . 


18 % 


7 


Tyre in size 205x65 R15 / 16 
Tyre in size 215x75 R15 / 16 
Tyre in size 245x70 R16 / 16 
Tyre in size 185 R14 
Tyre in size 9.00 / 20 
Tyre in size 10.00 / 20 
Tyre in size 3.00x18 
Tyre in size 2.75x18 
Tyre in size 90/90/12 


3 Nos . 


8 


2 Nos . 


9 


3 Nos . 


10 


1 No. 


11 


1 No. 


വര 


ലേലത്തിൽ പങ്കെടുക്കുന്നവർക്ക് 8-2-2022 -ാം തീയതി 

വയനാട് 

ജില്ല സായുധസേന 
ക്യാമ്പിൽ സൂക്ഷിച്ചിട്ടുള്ള മൽ സാധ ന ങ്ങൾ 

വയനാട് ജില്ലാ 

സായുധ സേന വിഭാഗം 
അസി . കമാണ്ടന്റിന്റെ മുൻകൂർ അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ് . യാതൊരു കാരണവും 
കൂടാതെ ലേല നടപടികൾ മാറ്റി വയ്ക്കു വാനോ പുനർ ലേലം ചെയ്യുന്ന തിനോ ഉള്ള പൂർണ്ണ 
അധികാരം വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് ഉണ്ടായിരിക്കുന്നതാണ് . 


ണ 


ജില്ലാ പോലീസ് ഓഫീസ് , 
വയനാട് . 


ഡോ . അരവിന്ദ് സുകുമാർ ഐ.പി.എസ് . , 

ജില്ലാ പോലീസ് മേധാവി . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 . 


Digitally signed by Salim A 
Date : 2022.02.01 05:06:56 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


